Kerala Gazette No. 2 dated 12th January 2021 


PART II 
COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 
THIRUVANANTHAPURAM DISTRICT 
തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ നടപടിര്രമം 
(ഹാജര്‍ : ഡോ. നവജ്യോത്‌ ഖോസ ഐ.എ.എസ്‌.) 
നമ്പര്‍ ബി20-:/243784/2019. 2020 ഡിസംബര്‍ 10. 


വിഷയം ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചതിന്‍മേലുള്ള അപ്പീല്‍ തീര്‍പ്പാക്കി ഉത്തരവാകുന്നത്‌---സംബന്ധിച്ച്‌. 
പരാമര്‍ശം--(1) ശ്രീ. അനില്‍കുമാര്‍ ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണയത്തിനെതിരെ സമര്‍പ്പിച്ച അപ്പീല്‍ അപേക്ഷ. 


(൭) നെടുമങ്ങാട്‌ ആര്‍.ഡി.ഒ. കാര്യാലയത്തിലെ 20-8-2020-ാ൦ തീയതിയിലെ ജെ/1845/2020-ാ0൦ നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


നെടുമങ്ങാട താലൂക്കില്‍ മാണിക്കല്‍ വില്ലേജില്‍ ബ്ലോക്ക്‌ 29-ല്‍ റീസര്‍വ്വെ 90/5-ല്‍ ഉള്‍പ്പെട്ട വസ്തുവിന്‌ കേരള സ്റ്റാമ്പ്‌ 
(ഫിക്സേഷന്‍ ഓഫ്‌ ഫെയര്‍ വാല്യൂ ഓഫ്‌ ലാന്റ്‌ ) റൂള്‍സ്‌ 1995 പ്രകാരം ആര്‍.ഡി.ഒ. നിശ്ചയിച്ച ന്യായവില പുനഃപരിശോധിച്ച്‌ 
കുറവ്‌ വരുത്തി നല്‍കുന്നതിനായി കക്ഷി പരാമര്‍ശം (1) പ്രകാരം അപ്പീല്‍ അപേക്ഷ സമര്‍പ്പിച്ചിരുന്നു. റീസര്‍വ്വെ 90/5-ല്‍ ഉള്‍പ്പെട്ട 
mneicolay Residential plot without Vehicular access (05) എന്ന ക്ലാസിഫിക്കേഷനില്‍ ഉള്‍പ്പെടുത്തി ആര്‍ ഒന്നിന്‌ 
₹ 35,000 (മുപ്പത്തി അയ്യായിരം) ആണ്‌ നിലവില്‍ ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്‌. ടിയാന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തില്‍ 


നെടുമങ്ങാട്‌ ആര്‍.ഡി.ഒ. കാര്യാലയത്തില്‍ നിന്നും പരാമര്‍ശം (2) പ്രകാരം റിപ്പോര്‍ട്ട്‌ ലഭ്യമാക്കിയിരുന്നു. 


പ്രസ്തുത റിപ്പോര്‍ട്ടിന്റെ അടിസ്ഥാനത്തില്‍ കോവിഡ്‌ മാനദണ്ഡങ്ങള്‍ പാലിക്കാന്‍ നിര്‍ദ്ദേശിച്ചിരുന്നത്‌ പ്രകാരം 27-10-2020-നു 
കക്ഷിയെ ഫോണ്‍ മുഖാന്തിരം ഹിയറിംഗ്‌ നടത്തി. അപേക്ഷകന്‍ മരണപ്പെട്ടതിനാല്‍ ടിയാന്റെ മകന്‍ ഫോണില്‍ കൂടി 
ഹിയറിംഗിനു പങ്കെടുത്തു. വാഹന വഴി സാകര്യമില്ലാത്തതും പകുതിയോളം പാറ ഉള്‍പ്പെട്ട ചരിഞ്ഞ കൃഷി ഭൂമിയാണെന്നും 
വില്‍ക്കുന്നതിനായി എഗ്രിമെന്റ്‌ നടത്തിയിരുന്നതും, ഇടപാട്‌ നടന്നിട്ടില്ലാത്തതുമാണ്‌ എന്നും വസ്തു വില്‍ക്കുന്നതിലേക്ക്‌ ന്യായവില 
കുറവു ചെയ്തു നല്‍കണമെന്നും കക്ഷി ആവശ്യപ്പെട്ടു. 


ടി അപേക്ഷയിന്മേല്‍ തുടര്‍ നടപടികള്‍ സ്വീകരിക്കുന്നതിലേക്ക്‌ ആര്‍.ഡി.ഒ. യുടെ റിപ്പോര്‍ട്ട പരിശോധിച്ചതില്‍ അപേക്ഷാ 
ഭൂമി 1161ടോം നമ്പര്‍ തണ്ടപ്പേരില്‍ കരം ഒടുക്കി വരുന്നതായും 1311. പ്രകാരം പറമ്പ്‌ എന്നും 1114 പ്രകാരം പുരയിടമെന്നും 
രേഖപ്പെടുത്തിയിരിക്കുന്നതും കമ്പോളവില സെന്റൊന്നിനു F 15,000 (പതിനയ്യായിരം) ഉള്ളതായും, സമാന ഭൂമികളായ റീസര്‍വ്വെ 
89/8, 90/3, 90/6 aga’ @)21mo8@ 0 Residential plot without സല്ബബിമഷ ൭0൦൦55 (05) ഉള്‍പ്പെടുത്തിയിരിക്കുന്നു വെന്നും 
ജനസാന്ദ്രത കൂടിയതല്ലാത്തതും വാണിജ്യ പ്രാധാനൃമില്ലാത്തതും വാഹന വഴി സൌഈകര്യമില്ലാത്തതുമായ അപേക്ഷാ ഭൂമിയെ, ടി 
ഭൂമിയുടെ നല്‍പ്‌ നില്‍പ്‌ പരിഗണിച്ച്‌ 14ടഠിണ്ഡ്ലി plot without Vehicular access (05) ഇനത്തില്‍ ഉള്‍പ്പെടുത്തി ആര്‍ ഒന്നിന്‌ 
₹ 15,000 ന്യായവില നിശ്ചയിക്കാമെന്നും ബോധ്യപ്പെട്ടു. 


ഈ സാഹചര്യത്തില്‍ (കേരള സ്റ്റാമ്പ്‌ ഫിക്സേഷന്‍ ഓഫ്‌ ഫെയര്‍വാല്യു ഓഫ്‌ ലാന്‍ഡ്‌) റൂള്‍സ്‌ 1995 റൂള്‍ 5 പ്രകാരം 
ടിയാന്റെ അപേക്ഷയിന്‍മേല്‍ സ്വീകരിച്ച നടപടി വിവരം ചുവടെ ചേര്‍ക്കുന്നു. 


ഉത്തരവ്‌ 


നെടുമങ്ങാട്‌ താലൂക്കില്‍ മാണിക്കല്‍ വില്ലേജില്‍ ബ്ലോക്ക്‌ നമ്പര്‍ 29-ല്‍ റീസര്‍വ്വെ 90/5-ല്‍ ഉള്‍പ്പെട്ട ഭൂമിയുടെ 


സ്യായവില കുറവ്‌ ചെയ്തു നിശ്ചയിച്ചു നല്‍കുന്നതിനാണ്‌ അപ്പീല്‍ അപേക്ഷകനായ ശ്രീ. അനില്‍കുമാര്‍ ആവശുപ്പെട്ടിരിക്കുന്നത്‌. 


നെടുമങ്ങാട്‌ ആര്‍.ഡി.ഒ. യുടെ റിപ്പോര്‍ട്ടിന്റെ അടിസ്ഥാനത്തില്‍ നെടുമങ്ങാട്‌ താലൂക്കില്‍ മാണിക്കല്‍ വില്ലേജില്‍ 
ബ്ലോക്ക്‌ 29-ല്‍ റീസര്‍വ്വെ 90/5-ല്‍ ഉള്‍പ്പെട്ട അപേക്ഷാ ഭൂമിയെ (Residential plot ൨0൧ /്വബ്പ്ല ൧0൦85) (05) ക്ലാസിഫിക്കേഷനില്‍ 
ഉള്‍പ്പെടുത്തി ആര്‍ ഒന്നിന്‌ ₹ 15,000 (പതിനയ്യായിരം) ന്യായവില നിശ്ചയിച്ച്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. സര്‍ക്കാര്‍ 
കാലാകാലങ്ങളില്‍ ഏര്‍പ്പെടുത്തിയ വര്‍ദ്ധനവ്‌ കൂടി ഇതിന്‌ പുറമേ കണക്കാക്കേണ്ടതാണ്‌. 


Gaz. No. 2/2021/DTP/CLR (Fair Value-Supplement). 


287 


2 


Form ‘C’ 
[See Rule 5 (8)] 


NOTIFICATION 
No. B 20/E/243784/19. 10th December 2020. 


Whereas, it is expedient to publish a notification showing, revised value of land as required under Section 28A of 
the Kerala Stamp Act, 1959 read, with sub-rule (8) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 
1955, the fair value of the land in Re-survey No. 90/5 in Manickal Village in Nedumangadu Taluk of the 
Thiruvananthapuram District is hereby fixed finally as shown in the schedule hereto: 














SCHEDULE 
Name of Name of Village and Corporation/ Classification file tank ee 
District Taluk Survey No. with Municipality/ Ward by use നത്‌ of Tar 
Sub-division Panchayath = = 
() (2) ൪) (4) ര) (6) (7) (8) 
Thiruvana- Nedumangad Manickal, Panchayath #s 05 35,000 15,000 
nthapuram 90/5 per Are per Are 
Note:—Use Predominantly Commercial/Residential/Agricultural (Wet or Dry). 
Collectorate, (Sd.) 
Thiruvananthapuram. District Collector. 
KOLLAM DISTRICT 
പുനലൂര്‍ റവമ്മയു ഡിവിഷണല്‍ ആഫീസറുടെ നടപടിക്രമം 
(ഹാജര്‍ : ബി. ശശികുമാര്‍?) 
() 
നമ്പര്‍ എഫ്‌-3709/2020/എല്‍ഡിസ്‌. 2020 നവംബര്‍ 9. 


വിഷയം ഭൂമിയുടെ ന്യായവില--പുനലൂര്‍ സബ്‌ ഡിവിഷന്‍--പുനലൂര്‍ താലുക്ക്‌, വാളക്കോട്‌ വില്ലേജ്‌ അപാകത പരിഹരിച്ച്‌ 
പുനര്‍നിര്‍ണ്ണയം നടത്തി ഉത്തരവാകുന്നു. 

സൂചന--(1) കേരള മുര്രപ്പ്രത നിയമം 1959 സെക്ഷന്‍ 28എ, ചട്ടം 5 (4). 
(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2-2013-ാം തീയതിയിലെ എം1-38492/12-ാ൦ നമ്പര്‍ നിര്‍ദ്ദേശം. 
(൫) വാളക്കോട്‌ വില്ലേജില്‍ പാണങ്ങാട മുറിയില്‍ ലക്ഷ്മി വിലാസത്തില്‍ ശ്രീ. കൃഷ്ണമൂര്‍ത്തി സമര്‍പ്പിച്ച അപേക്ഷ. 
(൭) പുനലൂര്‍ തഹശീല്‍ദാരുടെ 7-7-2020, 13-10-2020 തീയതികളിലെ ബിദ 3282/20-ാ൦ നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 

ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണുയിച്ചുകൊണ്ട്‌ സര്‍ക്കാര്‍ പുറപ്പെടുവിച്ച 6-3-2010-ലെ വിജ്ഞാപനത്തില്‍ 3-ാം സൂചനയില്‍ പേര്‍ 


ചേര്‍ത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷന്‍ തെറ്റായി ചേര്‍ത്ത്‌ വിജ്ഞാപനം ചെയ്തു വന്നിട്ടുള്ളത്‌ 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമര്‍പ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷയില്‍ സൂചന (4) പ്രകാരം റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ടി റിപ്പോര്‍ട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
(2) പ്രകാരമുള്ള നിര്‍ദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകള്‍ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷന്‍ ചേര്‍ത്തും 
അവയ്ക്കനുസുൃതമായ വിലചേര്‍ത്തും വിജ്ഞാപനം ചെയ്യേണ്ടത്‌ ആവശ്യമാണെന്ന്‌ ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില്‍ ചുവടെ 
ചേര്‍ക്കും വിധം ഉത്തരവാകുന്നു. 


ഉത്തരവ്‌ 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചു കൊണ്ട്‌ 6-3-2010-ല്‍ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയില്‍ വന്നുചേര്‍ന്ന 
അപാകതകള്‍ പരിഹരിച്ച്‌ ചൂവടെ ചേര്‍ത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച്‌ ഉത്തരവാകുന്നു. 


288 











വില്ലേജ്‌, സര്‍വ്വെ; 6-3-2010-ലെ പൂനര്‍ പൂനര്‍ 
അപേക്ഷകന്റെ പേരും താലൂക്ക്‌ ബ്ലോക്ക്‌ റീസര്‍വ്വെ/ വിജ്ഞാപനത്തിലെ നിര്‍ണ്ണയിച്ച നിര്‍ണ്ണയിച്ച 
മേല്‍വിലാസവും നമ്പര്‍ സബ്‌ഡിവിഷന്‍ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പര്‍ വിലയും ക്കേഷന്‍ (ആര്‍ ഒന്നിനു) 
zg 
കൃഷ്ണമൂര്‍ത്തി, പുനലൂര്‍ വാളക്കോട്‌ 530/1/105 ഗവണ്‍മെന്റ്‌ Residential 15,000 
ലക്ഷ്മി വിലാസം, പ്രോപ്പര്‍ട്ടി Plot with NH 
പാണങ്ങാട, Road access 
വാളക്കോട്‌ 
(2) 
നമ്പര്‍ എഫ്‌-4890/2020/എല്‍ഡിസ്‌. 2020 നവംബര്‍ 10. 


വിഷയം:- ഭൂമിയുടെ ന്യായവില--പുനലൂര്‍ സബ്‌ ഡിവിഷന്‍--കൊട്ടാരക്കര താലൂക്ക്‌, വെളിനല്ലൂര്‍ വില്ലേജ്‌ അപാകത 
പരിഹരിച്ച്‌ പുനര്‍നിര്‍ണ്ണയം നടത്തി ഉത്തരവാകുന്നു. 
സൂചന: (1) കേരള മുദ്രപ്പ്രത നിയമം 1959 സെക്ഷന്‍ 28എ, ചട്ടം 5 (4). 
(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2-2013-00 തീയതിയിലെ എം1-38492/12-ാം നമ്പര്‍ നിര്‍ദ്ദേശം. 


(൫ വെളിനല്ലൂര്‍ വില്ലേജില്‍ കരിങ്ങന്നൂര്‍ മുറിയില്‍ കിഴക്കേക്കര പുത്തന്‍ വീട്ടില്‍ (്രീമതി ശാന്തമ്മ 
സമര്‍പ്പിച്ച അപേക്ഷ. 


(4) കൊട്ടാരക്കര തഹശീല്‍ദാരുടെ 14-9-2020, 21-10-2020, 6-11-2020 തീയതികളിലെ 8554/20-ാ൦ നമ്പര്‍ റിപ്പോര്‍ട്ടുകള്‍. 


ഭൂമിയുടെ സ്യായവില നിര്‍ണ്ണുയിച്ചുകൊണ്ട്‌ സര്‍ക്കാര്‍ പുറപ്പെടുവിച്ച 6-3-2010-ലെ വിജ്ഞാപനത്തില്‍ 3-ാം സൂചനയില്‍ പേര്‍ 
ചേര്‍ത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷന്‍ തെറ്റായി ചേര്‍ത്ത്‌ വിജ്ഞാപനം ചെയ്തു വന്നിട്ടില്ലാത്ത 


തുമാണ്‌. ആയത്‌ പരിഹരിക്കുന്നതിനായി അപേക്ഷ സമര്‍പ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷയില്‍ സൂചന (4) പ്രകാരം റിപ്പോര്‍ട്ട സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ടി റിപ്പോര്‍ട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
(2) പ്രകാരമുള്ള നിര്‍ദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകള്‍ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷന്‍ ചേര്‍ത്തും 
അവയ്ക്കനുസൃതമായ വില ചേര്‍ത്തും വിജ്ഞാപനം ചെയ്യേണ്ടത്‌ ആവശ്യമാണെന്ന്‌ ബോദ്ധുപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില്‍ ചുവടെ 


ചേര്‍ക്കും വിധം ഉത്തരവാകുന്നു. 


ഉത്തരവ്‌ 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചു കൊണ്ട്‌ 6-3 -2010-ല്‍ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയില്‍ വന്നുചേര്‍ന്ന 


അപാകതകള്‍ പരിഹരിച്ച്‌ ചൂവടെ ചേര്‍ത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച്‌ ഉത്തരവാകുന്നു. 








വില്ലേജ്‌, സര്‍വ്വെ; 6-3-2010-ലെ പൂനര്‍ പൂനര്‍ 
അപേക്ഷകയുടെ പേരും താലൂക്ക്‌ ബ്ലോക്ക്‌ റീസര്‍വ്വെ/ വിജ്ഞാപനത്തിലെ നിര്‍ണ്ണയിച്ച നിര്‍ണ്ണയിച്ച 
മേല്‍വിലാസവും നമ്പര്‍ സബ്‌ഡിവിഷന്‍ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പര്‍ വിലയും ക്കേഷന്‍ (ആര്‍ ഒന്നിനു) 
zg 
ശ്രീമതി ശാന്തമ്മ, കൊട്ടാരക്കര വെളിനെല്ലൂര്‍ 323/10 ഗവണ്‍മെന്റ്‌ Residential 15,000 
കിഴക്കേക്കര ബ്ലോക്ക്‌ നമ്പര്‍ 36 പ്രോപ്പര്‍ട്ടി Plot with 
പുത്തന്‍ വീട്‌, Panchayath 
കരിങ്ങന്നൂര്‍, Road access 


വെളിനല്ലൂര്‍ 





289 


(3) 
നമ്പര്‍ എഫ്‌-6442/2020/എല്‍.ഡിസ്‌. 2020 നവംബര്‍ 11. 
വിഷയം--ഭുമിയുടെ ന്യായവില-പുനലൂര്‍ സബ്‌ ഡിവിഷന്‍--കൊട്ടാരക്കര താലൂക്ക്‌ --കുമ്മിള്‍ വില്ലേജ്‌ അപാകത 
പരിഹരിച്ച്‌ പുനര്‍നിര്‍ണ്ണയം നടത്തി ഉത്തരവാകുന്നു. 

സൂചന: (1) കേരള മുദ്രപ്പ്ര്ത നിയമം 1959 സെക്ഷന്‍ 28എ, ചട്ടം 5 (4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2-2013-ാം തീയതിയിലെ എം1-38492/12-ാം നമ്പര്‍ നിര്‍ദ്ദേശം. 

(൫) കുമ്മിള്‍ വില്ലേജില്‍ ദര്‍പ്പക്കാട്‌ മുറിയില്‍ പാര്‍പ്പിടം വീട്ടില്‍ ശ്രീമതി മിനി ബാബു സമര്‍പ്പിച്ച അപേക്ഷ. 

(൭) കൊട്ടാരക്കര തഹശീല്‍ദാരുടെ 2-11-2020, 10-11-2020 തീയതികളിലെ എഫ്‌ 1-13261/2020-ാ൦ നമ്പര്‍ റിപ്പോര്‍ട്ടുകള്‍ 
ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണുയിച്ചുകൊണ്ട്‌ സര്‍ക്കാര്‍ പുറപ്പെടുവിച്ച 6-3-2010-ലെ വിജ്ഞാപനത്തില്‍ 3-ാം സൂചനയില്‍ പേര്‍ 


ചേര്‍ത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷനും വിലയും നിര്‍ണ്ണയിച്ച്‌ വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടില്ലാത്തതുമാണ്‌. ആയത്‌ പരിഹരിക്കുന്നതിനായി അപേക്ഷ സമര്‍പ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷയില്‍ സൂചന (4) പ്രകാരം റിപ്പോര്‍ട്ട സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ടി റിപ്പോര്‍ട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
(2) പ്രകാരമുള്ള നിര്‍ദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകള്‍ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷന്‍ ചേര്‍ത്തും 
അവയ്ക്കനുസൃതമായ വിലചേര്‍ത്തും വിജ്ഞാപനം ചെയ്യേണ്ടത്‌ ആവശ്യമാണെന്ന്‌ ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില്‍ ചുവടെ 
ചേര്‍ക്കും വിധം ഉത്തരവാകുന്നു. 


ഉത്തരവ്‌ 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചു കൊണ്ട്‌ 6-3-2010-ല്‍ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയില്‍ വന്നുചേര്‍ന്ന 
അപാകതകള്‍ പരിഹരിച്ച്‌ ചൂവടെ ചേര്‍ത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച്‌ ഉത്തരവാകുന്നു. 











വില്ല്ലേ്‌, സര്‍വ്വെ; 6-3-2010-ലെ പുനര്‍ പൂനര്‍ 
അപേക്ഷകയുടെ പേരും താലൂക്ക്‌ ബ്ലോക്ക്‌ റീസര്‍വ്വെ/ വിജ്ഞാപനത്തിലെ നിര്‍ണ്ണയിച്ച നിര്‍ണ്ണയിച്ച 
മേല്‍വിലാസവും നമ്പര്‍ സബ്‌ഡിവിഷന്‍ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പര്‍ വിലയും ക്കേഷന്‍ (ആര്‍ ഒന്നിന്‌) 
zg 
ശ്രീമതി. മിനി ബാബു, കൊട്ടാരക്കര കൂമ്മിള്‍ 259/19 ക്ലാസിഫിക്കേഷനും Garden Land 12,500 
പാര്‍പ്പിടം വീട്‌, ബ്ലോക്ക്‌ നമ്പര്‍ 50 വിലയും without 
ദര്‍പ്പക്കാട്‌, കുമ്മിള്‍ രേഖപ്പെടുത്തിയിട്ടില്ല Road access 
റവന്യൂ ഡിവിഷണല്‍ ഓഫീസ്‌, (ഒപ്പ്‌) 
കൊല്ലം റവന്യൂ ഡിവിഷണല്‍ ഓഫീസര്‍. 


PALAKKAD DISTRICT 
Form 'A' 
[See Rule 4] 


NOTIFICATION 
No. K- 9327/2016. 5th October 2020. 


Whereas, it is expedient to publish the Fair Value of the Land as required under Section 28 A of the Kerala 
Stamp Act, 1959, read with Rule (4) of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995. 


Now, Therefore, it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number in respect of the land situated in the Survey/Re-survey numbers of the Village and Taluk mentioned 


against each shall be as shown it in Column (11) thereof. 


290 














SCHEDULE 
District—Palakkad. Taluk—Ottappalam. 
Village—Ottappalam-2. Desom—Ariyoor Thekkummuti. 
Name of 
Sub Re-Survey Panchayath/ Local Body Name Fair Value 
Sl. Survey Division Re-Survey Re-Survey Sub Div. Municipality/ Panchayath/ and Classification Re-fixed 
No. No. No. Block No. No. No. Corporation Municipality/ No. of by use (per are) 
Corporation ward z 
@ ൭ (3) (4) റ) ©) () (8) (9) (10) വ) 
122A 5 .. .. .. Municipality Ottappalam .. Residential 50,000 
plot with 
Panch./Munci./ 
Corp. road 
access 
Office of the Sub Collector, (Sd.) 
Ottappalam. Sub Collector. 
MALAPPURAM DISTRICT 
തിരുത്തല്‍ പരസ്യം 
No. J1- 916/2019/RDOTIR. 2020 നവംബര്‍ 13. 


മലപ്പുറം ജില്ലയില്‍ തിരൂര്‍ താലൂക്ക്‌, അനന്താവൂര്‍ വില്ലേജ്‌, റി. സ. 222/5-ല്‍പ്പെട്ട ഭൂമിയുടെ ന്യായവില രജിസ്റ്ററില്‍ 
₹ 3,75,000 (മൂന്ന്‌ ലക്ഷത്തി എഴുപത്തി അയ്യായിരം) എന്നതിന്‌ പകരം ₹ 37,500 (മുപ്പത്തി ഏഴായിരത്തി അഞ്ഞുറ്‌) എന്ന്‌ തിരുത്തി 
ഇതിനാല്‍ പരസ്യപ്പെടുത്തിക്കൊള്ളുന്നു. 


റവന്യു ഡിവിഷണല്‍ ഓഫീസ്‌, (ഒപ്പ്‌) 
മിനി സിവില്‍ സ്റ്റേഷന്‍, തിരൂര്‍. റവന്യു ഡിവിഷണല്‍ ഓഫീസര്‍. 


KASARAGOD DISTRICT 
കാസര്‍ഗോഡ്‌ റവന്യു ഡിവിഷണല്‍ ഓഫീസറുടെ നടപടിര്രമം 


(ഹാജര്‍ ; ഷംസുദീന്‍, വി. ജെ.) 


നമ്പര്‍ ബി2-1047/2020. 2020 നവംബര്‍ 3. 


വിഷയം:--കേരള മു്രപ്പ്രത നിയമം 1959--സെക്ഷന്‍ 28എ-ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണയിച്ചുകൊണ്ടുള്ള ഉത്തരവ്‌ 
പുറപ്പെടുവിക്കുന്നത്‌---സംബന്ധിച്ച്‌. 


സൂചന (1) അസാധാരണ ഗസ്റ്റ്‌ വിജ്ഞാപന നമ്പര്‍ 515 (21), തീയതി 6-3-2010. 
(2) ശ്രീ. അബ്ദുള്‍ റഹമാന്‍, ൭/൦ (1.) മൊയ്തീന്‍ കുഞ്ഞി സമര്‍പ്പിച്ച അപേക്ഷ. 
(൫) കളനാട്‌ വില്ലേജ്‌ ഓഫീസറുടെ 6-7-2020-ലെ 165/2020 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 
(4) ഈ ഓഫീസിലെ ജൂനിയര്‍ സൂപ്രണ്ട്‌ (ബി) വിഭാഗത്തിന്റെ 15-10-2020-ാ൦ തീയതിയിലെ റിപ്പോര്‍ട്ട്‌. 


Gaz. No. 2/2021/DTP/CLR (Fair Value-Supplement). 


291 


കാസര്‍ഗോഡ്‌ സബ്‌ രജിസ്ട്രാര്‍ ഓഫീസില്‍ 1917/1988-ാം നമ്പര്‍ കൂട്ടവകാശ റിലീസ്‌ ആധാരപ്രകാരം സിദ്ധിച്ച കാസര്‍ഗോഡ്‌ 
താലൂക്കിലെ കളനാട്‌ ഗ്രൂപ്പ്‌ വില്ലേജില്‍ ചെമ്മനാട്‌ ഗ്രാമത്തില്‍ റീ സര്‍വ്വേ നമ്പര്‍ 97/17 എ-ല്‍പ്പെട്ട 0.24 ഏക്കര്‍ സ്ഥലത്തിന്റെ 
ന്യായവില നിര്‍ണ്ണയിക്കുന്നതിന്‌ ശ്രീ. അബ്ദുള്‍ റഹമാന്‍, ൭/0 (1) മൊയ്തീന്‍ കുഞ്ഞി സമര്‍പ്പിച്ച അപേക്ഷയില്‍ സൂചന (3) (4) 
പ്രകാരം കളനാട്‌ വില്ലേജ്‌ ഓഫീസറും ഈ കാര്യാലയത്തിലെ ജൂനിയര്‍ സൂപ്രണ്ടും സ്ഥലപരിശോധന നടത്തി റിപ്പോര്‍ട്ട്‌ 
സമര്‍പ്പിച്ചിട്ടുണ്ട. 


കളനാട്‌ വില്ലേജ്‌ ഓഫീസര്‍ മുഖേന സ്ഥലപരിശോധന നടത്തിയതില്‍ പ്രസ്തുത സ്ഥലം അപേക്ഷകന്റേയും ടിയാന്റെ 
സഹോദരന്‍ ശ്രീ. കെ. മുഹമ്മദ്‌ ഷാഫി എന്നയാളുടേയും കൂട്ടായ കൈവശത്തിലും അനുഭവത്തിലുമാണെന്ന്‌ കാണുന്നു. പ്രസ്തുത 
സ്ഥലത്തിന്റെ ആധാരം പരിശോധിച്ചതില്‍ റീ സര്‍വ്വേ നമ്പര്‍ 97/18 എ എന്നാണ്‌ രേഖപ്പെടുത്തി കാണുന്നത്‌. എന്നാല്‍ 
അപേക്ഷകന്റെ കൈവശത്തിലും അനുഭവത്തിലും ഉള്ള സ്ഥലം റീ സര്‍വ്വേ നമ്പര്‍ 97/17 എ-ല്‍പ്പെട്ട 0.24 ഏക്കര്‍ സ്ഥലമാണെന്ന്‌ 
കളനാട്‌ വില്ലേജ്‌ ഓഫീസര്‍ റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുണ്ട്‌. ടി സ്ഥലം കുന്നങ്കുളം ജംഗ്ഷനില്‍ നിന്ന്‌ 500 മീറ്റര്‍ കിഴക്ക്‌ ദേളി റോഡില്‍ 
പി.ഡബ്ല്യു.ഡി. റോഡിനോട്‌ ചേര്‍ന്ന്‌ സ്ഥിതി ചെയ്യുന്നു. മേല്‍ സ്ഥലത്തിന്‌ സമാനവും സമസ്ഥിതവുമായ വസ്തു ചെമ്മനാട്‌ 
ഗ്രാമത്തില്‍ റീ സര്‍വ്വേ നമ്പര്‍ 98/11-ല്‍പ്പെട്ടതും ഫെയര്‍വാല്യൂ രജിസ്റ്റര്‍ പ്രകാരം ആറൊന്നിന്‌ TF 70,000 ന്യായവില രേഖപ്പെടുത്തി 
യിട്ടുള്ളതുമാണെന്ന്‌ സൂചന (3) പ്രകാരം റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുണ്ട്‌. 


ഈ കാര്യാലയത്തിലെ ജൂനിയര്‍ സൂപ്രണ്ട്‌ ബി വിഭാഗത്തിന്റെ സ്ഥലപരിശോധന റിപ്പോര്‍ട്ട പരിശോധിച്ചതില്‍ ടി സ്ഥലത്ത്‌ 
പ്ലാവ്‌, തെങ്ങ്‌ തുടങ്ങിയ ദേഹണ്ഡങ്ങള്‍ ഉള്ളതായും വാസയോഗ്യമായ രണ്ട്‌ വീടുകള്‍ സ്ഥിതി ചെയ്യുന്നതായും കാണുന്നു. 
അപേക്ഷാ വസ്തുവിനെ ‘Residential plot with PWD Road Access’ aNesMamle ഉള്‍പ്പെടുത്തി സമാന വസ്തുവായ 
സര്‍വ്വേ നമ്പര്‍ 98/11-ന്റെ ഫെയര്‍വാല്യു അടിസ്ഥാനമാക്കി ആറൊന്നിന്‌ ₹ 70,000 ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്ന്‌ ജൂനിയര്‍ 
സൂപ്രണ്ട്‌ റിപ്പോര്‍ട്ട ചെയ്തിട്ടുണ്ട്‌. 


ര്പരസ്തുത സാഹചര്യത്തില്‍ കാസര്‍ഗോഡ്‌ താലൂക്ക്‌, കളനാട്‌ ഗൂപ്പ്‌ വില്ലേജില്‍ ചെമ്മനാട്‌ റീ സര്‍വ്വേ 
“Residential plot with PWD Road ൧൦ഠടടട' വിഭാഗത്തില്‍ ഉള്‍പ്പെടുത്തി ആറൊന്നിന്‌ = 70,000 


നമ്പര്‍ 97/17 എല്‍പ്പെട്ട ഭൂമിക്ക്‌ 
(ഏഴുപതിനായിരം രൂപ മാര്തം) നിരക്കില്‍ ന്യായവില നിശ്ചയിച്ച്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 


സര്‍ക്കാര്‍ ഉത്തരവ്‌ (പി) നമ്പര്‍ 47/2020/റ്റി. ഡി. തീയതി 31-3-2020 പ്രകാരമുള്ള വര്‍ദ്ധനവുകൂടി നിലവിലെ 
ന്യായവിലയ്ക്കു പൂറമെ കണക്കാക്കേണ്ടതാണ്‌. 


Form ‘A’ 
[See Rule 4] 


NOTIFICATION 
No. B2-1047/2020. 3rd November 2020. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959, read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995, the Fair Value of the land in 
Kasaragod District is hereby fixed as shown in the Schedule thereto. 


SCHEDULE 


District—Kasaragod. 














Taluk—Kasaragod. Village—Kalanad. 
എ Name of Fair Value 
Sub പും Panchayath/ Local Bod 
Sl. Sy. . Re-Sy.  Re-Sy. Sub — 7 Classification Of the land 
Division " , Loe Municipality/ Panchayath/ Ward Fixed Per 
No. No. Block No, Division ം ന by use 
No. No. Corporation Municipality/ Are 
Corporation = 
(1) (2) (3) (4) (5) (6) (7) (8) (9) (10) (11) 
1 x w 65 97 17A Panchayath Chemnad a Residential plot 70,000 
with PWD 
Road Access 
Revenue Divisional Office, (Sd.) 
Kasaragod. Revenue Divisional Officer. 


292 


കാസര്‍ഗോഡ്‌ റവന്യു ഡിവിഷണല്‍ ഓഫീസറുടെ നടപടിര്രമം 


(ഹാജര്‍ : അഹമ്മദ്‌ കബീര്‍, ടി. ആര്‍.) 
നമ്പര്‍ ബി2-2409/2019. 2020 മേയ്‌ 5. 


വിഷയം:--കേരള മുര്ദപ്പ്രത നിയമം 1959--സെക്ഷന്‍ 28എ ഭൂമിയുടെ സ്യായവില നിര്‍ണ്ണയിച്ചുകൊണ്ടുള്ള ഉത്തരവ്‌ 
പുറപ്പെടുവിക്കുന്നത്‌- സംബന്ധിച്ച്‌. 


സൂചന (1) അസാധാരണ ഗസ്റ്റ്‌ വിജ്ഞാപന നമ്പര്‍ 515 (21), തീയതി 6-3-2010. 
(൭ ശ്രീ. അബ്ദുള്ള കുഞ്ഞി, ബി. എന്നയാളുടെ 6-3-2018-ലെ അപേക്ഷ. 
(൫) മഞ്ചേശ്വരം തഹശീല്‍ദാരുടെ 18-2-2020-ാ൦ തീയതിയിലെ ജി2-15531/2018 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 
(4) ഈ ഓഫീസിലെ ജൂനിയര്‍ സൂപ്രണ്ട്‌ (എ) വിഭാഗത്തിന്റെ 10-3-2020-ാ൦ തീയതിയിലെ റിപ്പോര്‍ട്ട്‌. 


മഞ്ചേശ്വരം താലൂക്ക്‌ ബാഡൂര്‍ വില്ലേജ്‌ റീ സര്‍വ്വേ നമ്പര്‍ 179/2 സി-ല്‍പ്പെട്ട വസ്തുവിന്റെ ന്യായവില നിശ്ചയിക്കുന്ന 
തിനായി സൂചന (2) പ്രകാരം നല്‍കിയ അപേക്ഷയിന്‍മേല്‍ സൂചന (3) പ്രകാരം മഞ്ചേശ്വരം തഹശീല്‍ദാരും സൂചന (4) പ്രകാരം 


ഈ ഓഫീസിലെ ജൂനിയര്‍ സൂപ്രണ്ട്‌ എ വിഭാഗവും റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുണ്ട്‌. 


അപേക്ഷാ വസ്തു ബദിയടുക്ക സബ്‌ രജിസ്ര്രാര്‍ ഓഫീസിലെ 495 /1980-ാ൦ നമ്പര്‍ ആധാരപ്രകാരം അപേക്ഷകന്‍ കൈമാറ്റം 


ചെയ്തിട്ടുള്ളതാണ്‌. 


ടി സ്ഥലം ബാഡൂര്‍ വില്ലേജിലെ സീതാംഗോളി-പെര്‍ള റോഡിന്‌ കിഴക്ക്‌ ഭാഗത്തായി ബെല്‍മരം എന്ന്‌ സ്ഥലത്ത്‌ സ്ഥിതി 
ചെയ്യുന്നതായി സ്ഥലപരിശോധന നടത്തിയ ചാര്‍ജ്‌ ഓഫീസര്‍ റിപ്പോര്‍ട്ട്‌ ചെയ്തതായി തഹശീല്‍ദാര്‍ വ്ൃക്തമാക്കിയിട്ടുണ്ട്‌. 
ബന്ധപ്പെട്ട റിക്കാര്‍ഡുകള്‍ പരിശോധിച്ചതിലും ചാര്‍ജ്‌ ഓഫീസറുടെ പരിശോധനയിലും ടി സ്ഥലം ന്യായവില രജിസ്റ്ററില്‍ 
ഗവണ്‍മെന്റ്‌ പ്രോപ്പര്‍ട്ടി എന്ന്‌ തെറ്റായി രേഖപ്പെടുത്തിയതായി തഹശീല്‍ദാര്‍ റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുണ്ട്‌. 


ടി സ്ഥലത്തിന്‌ സമാനമായ സമീപത്തുള്ള മറ്റ്‌ സ്ഥലങ്ങള്‍ക്ക്‌ ന്യായവില രജിസ്റ്റര്‍ പ്രകാരം ആറൊന്നിന്‌ F 3,300 
വിലയുള്ളതായും വില്ലേജ്‌ ഓഫീസര്‍ റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുണ്ട്‌. 


ബാഡൂര്‍ വില്ലേജ്‌ റീ സര്‍വ്വേ നമ്പര്‍ 179/2 സി-ല്‍ ആകെയുള്ള 5.19 ഏക്കര്‍ സ്ഥലത്തില്‍ 1.45 ഏക്കര്‍ സ്ഥലം 
അപേക്ഷകനായ ശ്രീ. അബ്ദുള്ള കുഞ്ഞിയുടെ ഉടമസ്ഥതയിലുള്ളതും, പഞ്ചായത്ത്‌ റോഡ്‌ സൌകരൃമുള്ളതും, പാര്‍പ്പിട 
യോഗ്യവുമായ പുഞ്ച വിഭാഗത്തില്‍പ്പെടുന്ന സ്ഥലമാണെന്നും, 1 ഏക്കര്‍ സ്ഥലം ഇതേ സൌകര്യമുള്ള പുഞ്ച സ്ഥലമാണെന്നും, 
0.74 ഏക്കര്‍ സ്ഥലം ശ്രീ. അബ്ദുള്ള കുഞ്ഞി, ശ്രീ. അന്തുഞ്ഞി, ബി. എം. എന്നിവരുടെ ഉടമസ്ഥതയില്‍ ഉള്ളതും പഞ്ചായത്ത്‌ 
റോഡ്‌ സൌകര്യവും പാര്‍പ്പിടയോഗൃവുമായ പുഞ്ച സ്ഥലമാണെന്നും ബാക്കിയുള്ള 2 ഏക്കര്‍ സ്ഥലം പതിച്ചു നല്‍കിയതും, 
നിലവില്‍ റോഡ്‌ സൌകരുമില്ലാത്തതുമായ പുഞ്ച സ്ഥലമാണെന്നും വില്ലേജ്‌ ഓഫീസര്‍ റിപ്പോര്‍ട്ട ചെയ്തിട്ടുള്ളതാണ്‌. 


മേല്‍ റീ സര്‍വ്വേ നമ്പര്‍ 179/2സി-ല്‍പ്പെടുന്ന ഭൂമിക്ക്‌ ഫെയര്‍വാല്യു രജിസ്റ്റര്‍ പകാരം വില നിര്‍ണ്ണയിച്ചിട്ടില്ല. ആയത്‌ 


“ഗവണ്‍മെന്റ്‌ പ്രോപ്പര്‍ട്ടി” എന്ന്‌ രേഖപ്പെടുത്തി കാണുന്നു. 


ടി സാഹചര്യത്തില്‍ മഞ്ചേശ്വരം താലുക്ക്‌, ബാഡൂര്‍ വില്ലേജ്‌ റീ സര്‍വ്വേ നമ്പര്‍ 79/2-സി-യില്‍പ്പെട്ട വസ്തുക്കളെ താഴെ 
ചേര്‍ക്കുന്ന രീതിയില്‍ 3 കാറ്റഗറികളിലായി തിരിച്ച്‌ ക്ലാസിഫിക്കേഷനും ന്യായവിലയും നിശ്ചയിക്കാവുന്നതായി ഈ കാര്യാലയ 


ത്തിലെ ജൂനിയര്‍ സൂര്പണ്ട്‌ എ വിഭാഗം താഴെ ചേര്‍ക്കുന്ന പ്രകാരം റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുണ്ട. 


1. 179/2 സി-ല്‍പ്പെടുന്ന പാര്‍പ്പിടയോഗ്യവും പഞ്ചായത്ത്‌ റോഡ്‌ സൌകര്യമുള്ളതുമായ പുരയിടത്തിന്റെ ഫെയര്‍വാല്യൂ 


ആറൊന്നിന്‌ ₹ 9,000 (ഒന്‍പതിനായിരം രൂപ മാത്രം) 


2. 179/2 സി-ല്‍പ്പെടുന്ന പാര്‍പ്പിടയോഗ്യവും സ്വകാരൃ വഴിയോടുകൂടിയതുമായ പുരയിടത്തിന്റെ ഫെയര്‍വാല്യൂ 
ആറൊന്നിന്‌ & 7,000 (ഏഴായിരം രൂപ മാര്രം) 


3. 179/2 സി-ല്‍പ്പെടുന്ന പാര്‍പ്പിടയോഗ്ൃയമായ റോഡ്‌ സൌകര്യമില്ലാത്ത പുരയിടത്തിന്റെ ഫെയര്‍വാല്യൂ 


ആറൊന്നിന്‌ F 6,000 (ആറായിരം രൂപ മാത്രം) 


പ്രസ്തുത സാഹചരൃത്തില്‍ മഞ്ചേശ്വരം താലൂക്ക്‌ ബാഡൂര്‍ വില്ലേജ്‌ റീ സര്‍വ്വേ നമ്പര്‍ 179/2-സി-ല്‍പ്പെട്ട ഭൂമിക്ക്‌ 
“Residential plot with Panchayath Road ൧0ട്ടേട്‌” എന്ന ഗണത്തില്‍ ഉള്‍പ്പെടുത്തി ആറൊന്നിന്‌ X 9,000 
(ഒന്‍പതിനായിരം രൂപ) വും 179/2-സി-ല്‍പ്പെട്ട ഭൂമിക്ക്‌ “14ടടിറിബ്ല്ലി 210 ൩ സ്സ 14020 ൧ഠ൦ടട്‌" എന്ന ഗണത്തില്‍ 
ഉള്‍പ്പെടുത്തി ആറൊന്നിന്‌ ZT 7,000 (ഏഴായിരം രൂപ) വും 179/2-സി-ല്‍പ്പെട്ട ഭൂമിക്ക്‌ “14൦ലഠിണ്ഡ്ലി 101 ൭00൧ 1090 Access” 
എന്ന ഗണത്തില്‍ ഉള്‍പ്പെടുത്തി ആറൊന്നിന്‌ ZF 6,000 (ആറായിരം രൂപ) എന്നീ നിരക്കില്‍ ന്യായവില നിശ്ചയിച്ച്‌ ഇതിനാല്‍ 


ഉത്തരവാകുന്നു. 


293 


സര്‍ക്കാര്‍ ഉത്തരവുകളായ (1) (പി) നമ്പര്‍ 188/2014/റ്റി. ഡി. തീയതി 14-11-2014, (2) (പി) നമ്പര്‍ 43/18റ്റിഡി തീയതി 
31-3-208, (3) (പി) നമ്പര്‍ 20/19/റ്ിഡി തീയതി 30-4-2019, (4) (പി) നമ്പര്‍ 47/2020/റ്രിഡി തീയതി 31-3-2020 എന്നിവ പ്രകാരമുള്ള 
വര്‍ദ്ധനവുകൂടി നിലവിലെ സന്യായവിലയ്ക്കു പുറമെ കണക്കാക്കേണ്ടതാണ്‌. 


Form ‘A’ 
[See Rule 4] 


NOTIFICATION 
No. B2-2409/2019. 5th May 2020. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959, read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995, the Fair Value of the land in 
Kasaragod District is hereby fixed as shown in the Schedule thereto. 


SCHEDULE 


District—Kasaragod. 














Taluk—Manjeshwaram. Village—Badoor. 
- Name of Fair Value 
Re-Sy. 
Sub Panchayath/ — Local Body Les of the land 
SL Sy. a Re-Sy.  Re-Sy. Sub Municipality’ Panch h/ Ward Classification 
No. No. Division Block No Division Muricipa ay ait aya ‘ar by. use Fixed Per 
No. , Rip Corporation Municipality/ Are 
, Corporation F 
൮ ൭ ൭ ൭ ൭ © ന (8) 0) (10) സ 
1 a ‘a ൽ 179 2C Panchayath Puthige zs Residential plot 9,000 
with Panchayath 
Road Access 
2 .. .. 179 2C Panchayath Puthige .. Residential plot 7,000 
with Private 
Road Access 
3 . “ . 179 2C Panchayath Puthige “ Residential plot 6,000 
without Road 
Access 
Revenue Divisional Office, (Sd.) 
Kasaragod. Revenue Divisional Officer. 


294 


